Regn . No . KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2015 


| Reg. No. KL / TV ( N )/634/2015-17 


.. . 


GOVERN 


, 
കര 


- 


ാർ 


2 


- 2ള സർക്ക 
NMENT OF 


KERALA 


tl cf Kk ddv 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 4 


തിരുവനന്തപുരം, 

ചൊവ്വ 


2015 ഫെബ്രുവരി 10 
10th February 2015 

1190 മകരം 27 
27th Makaram 1190 


നമ്പർ 


Vol. IV 


No . 


Thiruvananthapuram , 

Tuesday 


1936 മാഘം 21 
21st Magha 1936 


PART III 
Notifications by Heads of Departments 

Agriculture Department 


ദർഘാസ് പരസ്യം 


നമ്പർ എ . ഇ . ( 3) 1101/ 2014. 

2015 ജനുവരി 12 . 
കേരള ഗവർണ്ണർക്കു വേണ്ടി തിരുവനന്തപുരം കൃഷി 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ പറയുന്ന 
പവ്യത്തിക്ക് നിശ്ചിത യോഗ്യ ത യുള്ള അംഗീക ത 
കരാറുകാരിൽ നിന്നും മത്സര സ്വഭാവമുള്ള ദർഘാസുകൾ 
മുദ്രവച്ച കവറുകളിൽ ക്ഷണിച്ചുകൊള്ളുന്നു . കവറിന്റെ പുറത്ത് 
പ്രവൃത്തിയുടെ പേര് എഴുതിയിരിക്കേണ്ടതാണ്. ദർഘാസുകൾ 
18 - 2 - 2015 വൈകു ന്നേരം 3 മണിവരെ ഈ ആഫീസിൽ 
സ്വീകരിക്കുന്നതും അന്നേദിവസം 3 .30 - ന് ഹാജരുള്ള 
കരാറുകാരുടെയോ അവർ രേഖാമൂലം അധികാരപ്പെടുത്തുന്ന 
ഏജന്റുമാരുടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. 
പ്രസ്തുത ദിവസം ഏതെങ്കിലും കാരണവശാൽ അവധി 
ദിവസം ആയി വന്നാൽ അടുത്ത പ്രവൃത്തി ദിവസം മുകളിൽ 
പറഞ്ഞ വ്യവസ്ഥയിലും സമയത്തും ദർഘാസുകൾ 
സ്വീകരിക്കുന്നതും തുറക്കുന്നതുമാണ്. 

- പ്രവൃത്തിയുടെ പേര് - സ്റ്റേറ്റ് സീഡ് ടെസ്റ്റിംഗ് 
ലബോറട്ടറിയിൽ സ്റ്റെയർകെയ്സും ഗ്രില്ലും നിർമ്മാണം. 


അടങ്കൽ തുക - 1, 80, 000. 
നിരതദ്രവ്യം - 4, 500. 
ദർഘാസ് ഫോറത്തിന്റെ വില - 400 + വാറ്റ്. 
പണി തീർക്കേണ്ട കാലാവധി 1 മാസം. 

ദർഘാസ് പ്രമാണം തിരുവനന്തപുരം ആനയറയിലുള്ള 
കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
കാര്യാലയത്തിൽ നിന്നും അന്നേ ദിവസം ഒരു മണിവരെ 
ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണങ്ങൾ ആവശ്യപ്പെട്ടു 
കൊണ്ടുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടതും നിശ്ചിത തുക 
വില്പന നികുതിയടക്കം ഈ ഓഫീസിൽ അടച്ച് രസീത് 
വാങ്ങേണ്ടതുമാണ്. ദർഘാസ് പ്രമാണത്തിന്റെ വില 
യാതൊരു കാരണവശാലും മടക്കി കൊടുക്കുന്നതല്ല. ദർഘാസ് 
പ്രമാണം അംഗീകൃത കരാറുകാർക്ക് മാത്രം നൽകുന്നതും 
ആയത് കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്തതുമാണ്. അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ (കൃഷി) തിരു വ നന്തപുരം 
എന്ന പേരിലടച്ച നിശ്ചിത തുകയുടെ ബാങ്ക് ഡാഫ്റ്റ് 
നിരതദ്രവ്യമായി ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 
ദർഘാസിനോടൊപ്പം 100- ന്റെ മുദ്രപ്രതത്തിൽ പ്രിലിമിനറി 


10th FEB . 2015] 


AGRICULTURE DEPARTMENT 


30 


എഗ്രിമെന്റ് നിശ്ചിത ഫോറത്തിൽ സമർപ്പിക്കേണ്ടതാണ്. 
പൊതുമരാമത്ത് വകുപ്പിലെ ദർഘാസിനെ സംബന്ധിക്കുന്ന 
എല്ലാ നിബന്ധനകളും ഈ ദർഘാസിനും ബാധകമാണ്. 


കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 

( ഒപ്പ്) 
ആനയറ പി. ഒ., 

അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
തിരുവനന്തപുരം. 

എഞ്ചിനീയർ (കൃഷി). 


5. ലേല ദർഘാസ് സ്ഥിരപ്പെടുത്തിയാൽ ടി ലേല 

ദർഘാസുകാരൻ നിരതദ്രവ്യം ഡിമാന്റ് ഡ്രാഫ്റ്റായി 
മാറ്റി നൽ കേ ണ്ട താ ണ് . ലേല / ദർഘാസ് 
കാലാ വ ധി ക്കു ള്ളിൽ ലേല ദർഘാസുകാരന്റെ 
ഭാഗത്തുനിന്നും നിബന്ധനകൾക്ക് ലംഘനം ഇല്ലെന്ന് 
ബോദ്ധ്യപ്പെട്ടാൽ ലേല ദർഘാസ് കാലാവധി തീരുന്ന 
മുറയ്ക്ക് ആയത് തിരികെ നൽകുന്നതാണ്. 


ലേല ദർഘാസ് പരസ്യം 


6 , കശുവണ്ടി ശേഖരിക്കുമ്പോൾ മാതൃ വൃക്ഷങ്ങൾക്കോ 

മറ്റ് കാർഷിക വിളകൾക്കോ വസ്തുവകകൾക്കോ 
നാശ ന ഷ് ട ങ്ങൾ ഉണ്ടാ കു വാൻ പാടു ള്ള ത ല്ല . 
അപ്രകാരം നാശനഷ്ടങ്ങൾ ഉണ്ടായാൽ ആയതിന് 

ലേല /ദർഘാസുകാരൻ ഉത്തരവാദിയായിരിക്കും. 
7. ലേല ദർഘാസുകാരൻ കശുവണ്ടി വിളവെടുപ്പിന് 
ആളെ നിയ മി ക്കു ന്ന ങ്കിൽ ആ യ തിന് ഫാം 
സൂപ ണ്ടിൽനിന്നും രേഖാമൂലം അ നു മതി 
വാങ്ങേണ്ടതും ഓരോ ദിവസവും ശേഖരിക്കുന്ന 
ആകെ കശുവണ്ടിയുടെതൂക്കം ഫാം ഓഫീസിൽ 
അറിയിക്കേണ്ടതുമാണ്. 


8. ഫാം വസ്തു വകകൾക്ക് ഇപ്പോഴുള്ള സംരക്ഷണ 

നടപടികൾ ലേലം/ ദർഘാസ് കാലാവധി സമയത്തും 
ഉണ്ടായിരിക്കുന്നതാണ്. 


9. ക ശു മാവ് തോട്ടത്തിൽ തീപിടുത്തം, മോഷണം 
എന്നിവ ഉണ്ടാകാതെ നോക്കേണ്ടത് ലേലം/ ദർഘാസു 
കാരന്റെ ഉത്തരവാദിത്വമാണ്. 


നമ്പർ ബി . 8 /2015 . 

2015 ജനുവരി 17. 
- അ ഞ്ചൽ ജില്ലാ കൃഷി ഫാമിലെ ഏകദേശം 
48.5 ഹെക്ടർ വരുന്ന കശുമാവ് പ്ളാന്റേഷനിൽ നിന്നും 2015 
സീസണിൽ തോട്ടത്തിന്റെ നിലവിലുള്ള അവസ്ഥയിൽ 
കശുവണ്ടി വിളവെടുക്കുന്നതിനുള്ള അവകാശം ലേലം/ 
ദർഘാസ് വ്യവസ്ഥയിൽ നൽകുന്നു. 

നിരതദ്രവ്യം - 25,000. 
ദർഘാസ് ഫോറത്തിന്റെ വില - 200 + വാറ്റ്. 

ദർഘാസ് ഫോറങ്ങൾ ലഭിക്കുന്ന അവസാന തീയതിയും 
സമയവും 19 - 2 - 2015 , 12 മണി. 

സീൽ ചെയ്ത ദർഘാസുകൾ ഓഫീസിൽ സ്വീകരിക്കുന്ന 
അവസാന തീയതിയും സമയവും 19- 2 -2015, 1 മണി. 

ലേല / ദർഘാസ് തീയതിയും സമയവും - 19 - 2 - 2015 , 
2 മണി. 

നിബന്ധനകൾ 
1. 2015 സീസണിൽ കശുമാവ് വിളവെടുക്കുന്നതിന് 

നൽകാവുന്ന പരമാവധി തുക രേഖപ്പെടുത്തിയ സീൽ 
ചെയ്ത ദർഘാസുകൾ നിരതദ്രവ്യത്തോടൊപ്പം നിശ്ചിത 
സമയത്തിന് മുമ്പായി അഞ്ചൽ ജില്ലാ കൃഷി ഫാം 
സൂപണ്ടിന്റെ പേരിൽ ഫാം ഓഫീസിൽ 
ഏൽപ്പിക്കേണ്ടതാണ്. കവറിന് പുറത്തായി 2015 
സീസണിൽ കശുവണ്ടി വിളവെടുക്കുന്നതിനുള്ള 

ടെണ്ടർ എന്ന് രേഖപ്പെടുത്തിയിരിക്കണം. 
2 . സീൽ ചെയ്ത ദർഘാസിനോടൊപ്പം 100 - ന്റെ മുദ്ര 
പത്ര ത്തിൽ ദർഘാസ് എഗി മെന്റ് ലേല 

ദർഘാസുകാരൻ നൽകേണ്ടതാണ്. 
3 . നിശ്ചിത സമ യ ത്തു തന്നെ അപ്പോൾ 

ഹാജ രു ള്ള വ രുടെ സാന്നിദ്ധ്യ ത്തിൽ ദർഘാസ് 
സമർപ്പിച്ചവരെ ഉൾപ്പെടുത്തി ലേലം നടത്തുന്നതും 
തുടർന്ന് ദർഘാസുകൾ തുറക്കുന്നതുമാണ്. ലേല 
ത്തിലോ ദർഘാസിലോ കൂടുതൽ തുക വാഗ്ദാനം 
ചെയ്യുന്ന ആളിന്റെ പേരിൽ ടി ലേലം/ ദർഘാസ് 
താൽക്കാലികമായി സ്ഥിതപ്പെടുത്തുന്നതും ടിയാന്റേത് 
ഒഴികെയുള്ളവരുടെ നിരതദ്രവ്യം അപ്പോൾ തന്നെ 
മടക്കി നൽകുന്നതുമായിരിക്കും. 
- ലേലം/ ദർഘാസ് താൽക്കാലികമായി അംഗീകരിച്ചാൽ 
ടി ലേല ദർഘാസുകാരൻ മൊത്തം ലേലത്തുകയുടെ 
1/ 3 അപ്പോൾതന്നെ ഫാം ഓഫീസിലടയ്ക്കേണ്ടതും 
ശേഷിക്കുന്ന തുക ലേലം/ ടെണ്ടറിന് മേലധികാരിയുടെ 
അംഗീകാരം ലഭിച്ച തായി അറിയിപ്പ് കിട്ടി 
5 ദിവ സ ത്തി നു ള്ളിൽ ഫാം ഓഫീ സിൽ 
അടയ്ക്കേണ്ടതുമാണ്. ആയതിൽ വീഴ്ച വരുത്തിയാൽ 
ആദ്യമടച്ച തുകയും നിരതദ്രവ്യവും സർക്കാരിലേക്ക് 
മുതൽ കൂട്ടുന്നതും പുനർ ലേലം നടത്തുന്നതുമാണ്. 


10 . സർക്കാർ ലേല / ദർഘാസുകൾക്കുള്ള മറ്റെല്ലാ 

- നിബന്ധനകളും ഇതിനും ബാധകമാണ്. 
11 . കൂടുതൽ വിവരങ്ങൾ എല്ലാ പ്രവൃത്തി 

ദിവസങ്ങളിലും പ്രവൃത്തി സമ യ ങ്ങ ളിൽ ഫാം 

ഓഫീസിൽനിന്നും നേരിട്ട് അറിയാവുന്നതാണ്. 
12. 19 - 2- 2015 - ന് ഏതെങ്കിലും കാരണവശാൽ പൊതു 

അവധി ആയാൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം 
ഇതേ സമയത്ത് ക്വട്ടേഷൻ നടത്തുന്നതാണ്. 


ജില്ലാ കൃഷി ഫാം , 
അഞ്ചൽ, കോട്ടുക്കൽ. 


( ഒപ്പ്) 
സൂപ്രണ്ട്. 


ക്വട്ടേഷൻ ലേല പരസ്യം 


നമ്പർ എ . ഇ . (2 )- 78 / 2014. 


2015 ജനുവരി 14. 


4 . 


- ആലപ്പുഴ, കളർകോട് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചി നീ യർ താഴെ പറയുന്ന സർക്കാർ സാമഗികൾ 
ഇപ്പോഴുള്ള അവസ്ഥയിൽ 2015 ഫെബ്രുവരി മാസം 19 -ാം 
തീയതി വൈകുന്നേരം 2.30 മണിക്ക് മേൽപ്പറഞ്ഞ സ്ഥലത്ത് 
വച്ച് ക്വട്ടേഷനിലൂ ടെ യും പരസ്യമായ ലേലത്തിലൂടെയും 
സർക്കാർ നിബ ന്ധ ന കൾക്ക് വിധേ യ മായി വിൽ പന 
നടത്തുന്നതാണ്. 


18 


10th FEB . 2015] 


AGRICULTURE DEPARTMENT 


നിരതദ്രവ്യം - 


5,000. 


ക്വട്ടേഷനുകൾ സ്വന്തം പേരും മേൽവിലാസവും എഴുതിയ 
മുദ്രണം ചെയ്ത കവറിൽ പ്രസ്തുത ദിവസം ഒരു മണിക്കകം 
കിട്ടത്തക്ക വണ്ണം ഈ ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. 
ത പാൽ മുഖേന താമ സിച്ച് ലഭിക്കുന്ന ക്വട്ടേ ഷ ന കൾ 
പരിഗണിക്കുന്നതല്ല . 


15 . 


- നിശ്ചിത ദിവസം തന്നെ ഉച്ചയ്ക്കുശേഷം 2.30 മണിക്ക് 
പരസ്യലേലം ഉണ്ടായിരിക്കുന്നതാണ്. പരസ്യലേലം കഴിഞ്ഞാൽ 
ക്വട്ടേഷനുകൾ തുറക്കുന്നതാണ്. ലേലത്തിലോ ക്വട്ടേഷനിലോ 
കൂടുതൽ തുക കാണിക്കുന്നയാളിന്റെ പേരിൽ ലേലം താൽക്കാ 
ലികമായി സ്ഥിരപ്പെടുത്തുന്നതും ടിയാൻ സംഖ്യയുടെമൂന്നിൽ 
ഒരുഭാഗം അ പ്പോൾത്തന്നെ അടച്ച് രസീത് 
വാങ്ങേണ്ടതുമാണ്. ബാക്കി തുകയും വാറ്റും ഒരാഴ്ചയ്ക്കും 
അടച്ച് ടി സാധന സാമഗ്രികൾ ഇവിടെ നിന്നും നീക്കം 
ചെയ്യേണ്ടതാണ്. നിബന്ധനകൾ ലംഘിക്കപ്പെട്ടാൽ അടച്ച തുക 
സർക്കാ രി ലേക്ക് മുതൽ കൂട്ടു കയും ഇതു മൂലം 
സർക്കാരിന് വരുന്ന നഷ്ടം ടിയാ നിൽ നിന്നും വസൂൽ 
ചെയ്യുന്നതും മറ്റു നിയമ നടപടികൾ സ്വീകരിക്കുന്നതുമാണ്. 


11 . Drilling Machine 

Blower 
13. Car Washing Equipment 
14 . Greesing Equipment 

Portable Tyre Inflater 
16. Tap & Die 
17 . Torque Wrench 
18. Tyre Pressure Gage 
19 . Dial Gage 
20 . Adjustable Reamer 

Box Spanner 
Bench Vice 
Weighing Balance 
Tool Post Grinder 

Screw Driver 
26 . Cutting Player 
27. Welding Cable 
28 . Chisel 
29 . Scrap 1 /2 ton 


കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് - ( ഒപ്പ്) 
എഞ്ചിനീയറുടെ കാര്യാലയം, അസിസ്റ്റന്റ്എക്സിക്യൂട്ടീവ് 
ആലപ്പുഴ. 

എഞ്ചിനീയർ (കൃഷി). 


പുനർ ദർഘാസ്/ ലേല പരസ്യം 


നില വിലുള്ള ലേലം സംബന്ധമായ എല്ലാ സർക്കാർ 
നിയമങ്ങളും ഈ ലേലത്തിനും ബാധകമായിരിക്കും. ലേലം 
യാതൊരു കാരണവും കാണിക്കാതെ മാറ്റിവയ്ക്കുന്നതിനോ 
അസ്ഥിരപ്പെടുത്തുന്നതിനോ ഉള്ള അധികാരം അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിൽ നിക്ഷിപ്ത മാ യി രിക്കും. 
നിശ്ചയിക്കപ്പെട്ട ദിവസം അവധിയാവുകയാണെങ്കിൽ അടുത്ത 
പ്രവൃത്തി ദിവസം ഇതേ സമയം ലേലം നടത്തുന്നതാണ്. 


- സാധന സാമഗ്രികൾ മേൽപ്പറഞ്ഞ കാര്യാലയത്തിൻ 
കീഴിലുള്ള വർക്ക് ഷോപ്പിൽ പരിശോധനയ്ക്ക് ലഭ്യമാണ്. 
കൂടുതൽ വിവരങ്ങൾക്കും മേൽപ്പറഞ്ഞത് പരിശോധിക്കുന്നതിനും 
പ്രവൃത്തി ദിവസങ്ങളിൽ 11 മണി മുതൽ 3 മണി വരെ ഈ 
ഓഫീസിൽ ബന്ധപ്പെടാവുന്നതാണ്. 


- നമ്പർ എൻ. ഇ . 375/2013 . 

2015 ജനുവരി 12. 
-- നേര്യമംഗലം ജില്ലാ കൃഷിത്തോട്ടത്തിൽ സെയിൽസ് 
കൗണ്ടർ നിർമ്മിക്കുന്നതിനായി താഴെ പറയുന്ന 25 മരങ്ങൾ 
വെട്ടി വി ൽ ക്കു ന്ന തി ന് തീരു മാ നി ച്ചി രി ക്കു ന്നു . 
- താൽപ ര്യ മു ള്ള വർ 2015 ഫെബ്രുവരി മാസം 12 -ാം 
തീയതി വ്യാഴാഴ്ച പകൽ 3 മണിക്കു മുൻപായി നിശ്ചിത 
ഫോറത്തിൽ ടെണ്ടർ സമർപ്പിക്കേണ്ടതാണ്. അന്നേ ദിവസം 
പകൽ 3.30 മണിക്ക് ലേലം നടത്തുന്നതും ലേലത്തിനുശേഷം 
അപ്പോൾ ഹാജരുള്ള ടെണ്ടറുകാരുടെ സാന്നിദ്ധ്യത്തിൽ ടെണ്ടർ 
തുറക്കുന്നതുമാണ്. എന്തെങ്കിലും കാരണത്താൽ ടി ദിവസം 
അവധിയായി പ്രഖ്യാപിക്കപ്പെട്ടാൽ തൊട്ടടുത്ത പ്രവൃത്തി 
ദി വസം ഇതേ സമയം തന്നെ ലേല നട പടികൾ 
നടത്തുന്നതായിരിക്കും. 12 - 2- 2015 - ൽ നടക്കുന്ന ലേലത്തിൽ 
ആരും പങ്കെടുത്തില്ലെങ്കിൽ മറ്റൊരറിയിപ്പില്ലാതെ പുനർ 
ടെണ്ടർ/ ലേലം 18 - 2 -2015 -ാം തീയതി ബുധനാഴ്ച 3.30 മണിക്ക് 
നടത്തുന്നതായിരിക്കും. 


LIST OF ITEMS 


1. 
2. 


ക്രമ നമ്പർ മരത്തിന്റെ പേരും എണ്ണവും 


നി+ 


വാക - 5 


4. 
5. 


Walf General duty Electrical Drill 
Die Set 
Hand Shearing Machine 
Air Compresser (Big ) 
Arc Welding Machine 
Electric Grinder (Small) 
Jack Crane 
Hack Saw Machine 
Lathe- L - 200 (5 HP) 
Grinder (Electrical) 


പ്ലാവ് 10 
പയ്യാനി - 4 
മുരിക്ക് 2 


7 . 
8. 
9. 
10. 


പഞ്ഞി 1 


തെങ്ങ് 3 


19 


10th FEB . 2015] 


AGRICULTURE DEPARTMENT 


32 


നിബന്ധനകൾ 


1. ടെണ്ടർ ഫോറം - 400 വിലയ്ക്ക് ( വിൽപ്പന നികുതി 
പുറമെ) ആ ഫീ സിൽനിന്നും ലഭി ക്കു ന്ന താ ണ് . 

ഫോറ ത്തിന്റെ വില യാതൊരു കാര ണ വ ശാലും 
മടക്കിക്കൊടുക്കുന്നതല്ല. 
2. ടെണ്ടർ / ലേലത്തിൽ പങ്കെടുക്കുവാൻ 1, 700 
(ആയിരത്തി എഴു ന്നൂറ് രൂപ മാത്രം) നിരതദ്രവ്യം 
കെട്ടിവയ്ക്കേണ്ടതാണ്. 


12. നിരതദ്രവ്യവും ( ഡി . ഡി .) ഡിമാന്റ് ഡാഫ്റ്റായി 
മാത്രമേ സ്വീകരിക്കുകയുള്ളു. ഡി. ഡി.-കൾ, സൂപ്രണ്ട്, 
ജില്ലാ കൃഷിത്തോട്ടം, നേര്യമംഗലം എന്ന പേരിൽ 
കോതമംഗലത്ത് മാറത്തക്കരീതിയിൽ എടുക്കേണ്ടതാണ്. 
ഡി . ഡി . - കൾ EMD ഇനത്തിൽ ബാങ്കിൽ നിന്നും 
വാങ്ങേണ്ടതാണ്. അക്കൗണ്ട് പേയി ആയി ഡി. ഡി .കൾ 
സ്വീകരിക്കുന്നതല്ല. ഡി. ഡി. കൾ കവറിനു പുറത്തുവച്ച് 
പ്രത്യേകം നൽകണം. 


13 . ലേലം അംഗീകരിച്ച് ആഫീസിൽനിന്നും അറിയിപ്പുകിട്ടി 
7 ദിവസത്തിനകം ബാക്കി തുകയും മൊത്തം 
ലേലത്തുകയുടെ 5 % സകരിറ്റിയും അടച്ച് 
100 വിലയുള്ള മുദ്രപത്രത്തിൽ ഇതേ സംബന്ധിച്ച് 
ഒരു കരാറും എഴുതി നൽകേണ്ടതാണ്. 


3. ടെണ്ടറിലോ ലേലത്തിലോ ഏറ്റവും കൂടുതൽ തുക 
വാഗ്ദാനം ചെയ്യുന്നയാൾ നിരതദ്രവ്യത്തിനുപുറമെ 
മൊത്തം ലേലത്തുകയുടെ മൂന്നിൽ ഒരുഭാഗം തുക 
കൂടി അപ്പോൾത്തന്നെ അടയ്ക്കേണ്ടതും അല്ലാത്തപക്ഷം 
പ്രസ്തുത വ്യക്തിയുടെ നിരതദ്രവ്യം സർക്കാരിലേക്ക് 
മുതൽ കൂട്ടുന്നതും ടിയാന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ 
പുനർലേലം നട ത്തു ന്ന തു മാ യി രിക്കും. 1/ 3 തുക 
അടച്ചതുകൊണ്ടുമാത്രം ലേലം സ്ഥിരപ്പെടുത്തിയതായി 
ക രുതു വാൻ ബന്ധപ്പെട്ട കക്ഷിക്ക് അവകാശം 
ഉണ്ടായിരിക്കുന്നതല്ല. 


കൂടു തൽ വിവ ര ങ്ങ ൾക്ക് പ്രവർത്തി സമയങ്ങളിൽ 
ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഫോൺ: 0485- 2554416. 


ജില്ലാ കൃഷിത്തോട്ടം, 
- നേര്യമംഗലം. 


( ഒപ്പ്) 
സൂപ്രണ്ട്. 


ദർഘാസ്/ ലേല പരസ്യം 


ടെണ്ടർ / ലേലം അംഗീകരിച്ച് ആ ഫീസിൽനിന്നും 
അറിയിപ്പ് കിട്ടി 7 ദിവസത്തിനകം ബാക്കി തുകകൂടി 
അടച്ചശേഷം 10 ദിവസത്തിനകം ലേല വസ്തു 
ലേലക്കാരന്റെ സ്വന്തം ചെലവിലും ഉത്തരവാദിത്വത്തിലും 
നീക്കം ചെയ്യേണ്ടതാണ്. അല്ലാത്തപക്ഷം ടിയാന്റെ 
നഷ്ടോത്തരവാദിത്വത്തിൽ പുനർലേലം നടത്തുന്നതാണ്. 


5. ടെണ്ടറിലോ ലേലത്തിലോ ഏറ്റവും കൂടുതൽ തുക 
വാഗ്ദാനം ചെയ്യു ന്ന യാൾ ലേല തുകയുടെ 5 % 
ഫോറസ്റ്റ് ഡെവലപ്മെന്റ് ടാക്സസും കൂടാതെ വാറ്റും 
അടയ്ക്കേണ്ടതാണ്. 


- പ്രത്യേക കാരണം കാണിക്കാതെ തന്നെ ടെണ്ടർ/ ലേലം 
അ സ്ഥിരപ്പെടുത്തുവാനുള്ള അധികാരം ഫാം 
സൂപ്രണ്ടിനുണ്ടായിരിക്കും. 


7. ടെണ്ടർ/ ലേല നട പടികളിൽ ഫാം സൂപ്രണ്ടിന്റെ 
തീരുമാനം എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ 
അംഗീകാരത്തിന് വിധേയമായിരിക്കും. 
നിലവിലുള്ളതും സർക്കാർ കാലാകാലങ്ങളിൽ 
പുറപ്പെടുവിക്കുന്നതുമായ എല്ലാ ടെണ്ടർ/ ലേ 
നിയമങ്ങളും ഇക്കാര്യത്തിലും ബാധകമായിരിക്കും. 


നമ്പർ എൻ. ഇ . 8 /2015. 

2015 ജനുവരി 14. 
- നേര്യമംഗലം ജില്ലാ കൃഷിത്തോട്ടത്തിലെ വിവിധ ബ്ലോക്കു 
കളിലുള്ള ഉദ്ദേശം 450 പ്ലാവുകളിൽ കായ്ഫലമുള്ളവയിൽ 
നിന്നും 2015 വർഷത്തെ വിളവെടുത്തുകൊണ്ട് പോകു ന്ന 
തി നുള്ള അ വ കാ ശം ടെണ്ടർ / ലേല വ്യവ സ്ഥ യിൽ 
വിൽക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു . താൽപര്യമുള്ളവർ 
13 - 2 - 2015 വെള്ളിയാഴ്ച്ച 3 മണിക്ക് മുമ്പായി മുദ്രവച്ച 
ടെണ്ടറുകൾ സമർപ്പിക്കേണ്ടതാണ്. അന്നേദിവസം പകൽ 
3.30 - ന് അപ്പോൾ ഹാജരുള്ള ടെണ്ടറുകാരുടെ സാന്നിദ്ധ്യത്തിൽ 
ടെണ്ടറുകൾ തുറക്കുന്നതുമാണ്. എന്തെങ്കിലും കാരണത്താൽ ടി 
ദിവസം അവധിയായി പ്രഖ്യാപിക്ക പ്പെട്ടാൽ തൊട്ടടുത്ത 
പ്രവർത്തി ദിവസം ഇതേ സമയം തന്നെ ലേല നടപടികൾ 
നടത്തുന്നതായിരിക്കും. ടെണ്ടർ ഫോറം 300 - ന് (വിൽപ്പന 
നികുതി പുറമെ) ആഫീസിൽ നിന്ന് ലഭി ക്കു ന്ന താ ണ് . 
ഫോറ ത്തിന്റെ വില യാതൊരു കാര ണ വ ശാലും മടക്കി 
കൊടുക്കുന്നതല്ല. ടെണ്ടർ ഫോറം കൈമാറ്റം ചെയ്യുവാനും 
പാടുള്ളതല്ല . ടെണ്ടർ ഫോറം 13 -2 -2015 -ാം തീയതി ഉച്ചയ്ക്ക് 
2 .30 മണിവരെ മാത്രമേ നൽകുകയുള്ളു. താൽപ്പര്യമുള്ളവർ 
700 നിരതദ്രവ്യം കെട്ടിവയ്ക്കേണ്ടതാണ്. നിരതദ്രവ്യവും 
സെക്യൂരിറ്റിയും ( ഡി. ഡി .) ഡിമാന്റ് ഡ്രാഫ്റ്റ് ആയി മാത്രമേ 
സ്വീകരിക്കുകയുള്ളു. ഡി. ഡി .കൾ സൂപ്രണ്ട്, ജില്ലാ കൃഷി 
ഫാം , നേര്യമംഗലം എന്ന പേരിൽ കോതമംഗലത്ത് മാറത്തക്ക 
രീതിയിൽ എടുക്കേണ്ടതാണ്. ഡി. ഡി.കൾ EMD ഇനത്തിൽ 
ബാങ്കിൽനിന്നും വാങ്ങേണ്ടതാണ്. അക്കൗണ്ട് പേയി ആയി 
ഡി . ഡി .കൾ സ്വീകരിക്കുന്നതല്ല . ടെണ്ടറിലോ ലേലത്തിലോ 
ഏറ്റവും കൂടു തൽ തുക വാഗ്ദാനം ചെയ്യുന്ന വ്യക്തി 
നിരതദ്രവ്യത്തിനുപുറമെ മൊത്തം ലേലത്തുകയുടെ 1 / 3 ഭാഗം 
തുക അപ്പോൾതന്നെ അടയ്ക്കേണ്ടതാണ്. അല്ലാത്തപക്ഷം 
അ യാ ളുടെ നിര ത ദ വ്യം സർക്കാ രി ലേക്ക് മുതൽ 
കൂട്ടുന്നതും ടിയാന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ പുനർലേലം 
നടത്തുന്നതുമായിരിക്കും. 1/3 തുക അടച്ചതുകൊണ്ടുമാത്രം 
ലേലം സ്ഥിര പ്പെടു ത്തി യ തായി കരു തു വാൻ ബന്ധപ്പെട്ട 


9. കരാറുകാരനോ അയാൾ നിയോഗിക്കുന്ന ആളുകളോ 

ഫാമിൽ എന്തെങ്കിലും നാശനഷ്ടങ്ങൾ വരുത്തിയാൽ 
ആയത് കരാറുകാരനിൽ നിന്നുംഈടാക്കുന്നതായിരിക്കും. 


10. നിബന്ധനകൾ പൂർണ്ണമായും പാലിക്കാൻ കരാറുകാരൻ 

ബാദ്ധ്യസ്ഥനായിരിക്കും. 


11. ലേലദിവസം ഉച്ചയ്ക്ക് ഒരു മണിക്കുശേഷം ടെണ്ടർ 

ഫോറം കൊടുക്കുന്നതല്ല. 


20 


10th FEB . 2015 ] 


AGRICULTURE DEPARTMENT 


33 


കക്ഷിക്ക് അവകാശം ഉണ്ടായിരിക്കുന്നതല്ല. ടെണ്ടർ/ ലേലം 
അംഗീകരിച്ച് ആഫീസിൽനിന്നും അറിയിപ്പ് കിട്ടി 7 ദിവസത്തിനകം 
100 വിലയുള്ള മുദ്രപത്രത്തിൽ ഒരു കരാർ എഴുതി നൽകേ 
ണ്ടതും ബാക്കി തുക യും മൊത്തം ലേല ത്തു ക യുടെ 
5 % സെക്യൂരിറ്റിയും അടച്ച് ലേലക്കാരന്റെ സ്വന്തം ചെലവിലും 
ഉത്തരവാദിത്വത്തിലും വിളവെടുപ്പ് ആരംഭിക്കാവുന്നതാണ്. 
വിളവെടുപ്പ് നടത്തുന്നതിനുള്ള അവകാശം 30 - 9 - 2015 വരെ 
മാത്രമായിരിക്കും. പ്രത്യേക കാരണം കാണിക്കാതെ തന്നെ 
ടെണ്ടർ/ ലേലം അസ്ഥിരപ്പെടുത്തുവാനുള്ള അധികാരം ഫാം 
സൂപ്രണ്ടിന് ഉണ്ടായിരിക്കും. 


- ലേലക്കാരനോ അയാൾ നിയോഗിക്കുന്നയാളോ വിളവെടുപ്പ് 
സമയത്ത് ഫാമിലെ വസ്തുവകകൾക്ക് യാതൊരു നഷ്ടവും 
വരു ത്തു വാൻ പാടു ള്ള ത ല്ല . അങ്ങനെ എന്തെ ങ്കിലും 
ശ്രദ്ധയിൽപ്പെട്ടാൽ ആയത് ലേലക്കാരന്റെ ബാധ്യതയായി 
കണക്കാക്കി നഷ്ടം ഈടാക്കു ന്ന താ യി രിക്കും. ഓരോ 
ദിവസവും വിളവെടുത്തു കൊണ്ടുപോകുന്ന ചക്കയുടെതൂക്കം 
സ്റ്റോറിൽ ബോദ്ധ്യപ്പെടുത്തേണ്ടതാണ്. ടെണ്ടർ സംബന്ധിച്ച് 
ഫാം സൂപ്രണ്ട് എടുക്കുന്ന എല്ലാ തീരുമാനവും അന്തിമ 
മായിരിക്കുന്നതാണ്. നിലവിലുള്ളതും സർക്കാർ കാലാകാല 
ങ്ങ ളിൽ പുറപ്പെടുവിക്കു ന്ന തു മായ എല്ലാ ടെണ്ടർ / ലേല 
സംബ ന്ധമായ നിയ മ ങ്ങളും ഇക്കാ ര്യ ത്തിലും 
ബാധകമായിരിക്കും. 

കൂടുതൽ വിവരങ്ങൾക്ക് പ്രവർത്തി സ മ യ ങ്ങ ളിൽ 
ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഫോൺ: 0485 -2554416 . 
ജില്ലാകൃഷിത്തോട്ടം, 

- ( ഒപ്പ്) 
നേര്യമംഗലം. 

സൂപ്രണ്ട്. 


ടെണ്ടർ/ ലേല നട പടി ക ളിൽ ഫാം സൂപ ണ്ടിന്റെ 
തീരുമാനം എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ അംഗീകാര 
ത്തിന് വിധേയമായിരിക്കും. നിബന്ധനകൾ പൂർണ്ണമായും 
പാലിക്കാൻ കരാറുകാരൻ ബാദ്ധ്യസ്ഥനായിരിക്കും. 


